Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


COVERNMENT 


കൾ 


YOU 


സം 
OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ഏപ്രിൽ 27 
27th April 2021 


വാല്യം 10 


നമ്പർ 


1196 മേടം 14 
14th Medam 1196 


] 


17 


Vol . X 


Thiruvananthapuram , , 


No. 


Tuesday 


1943 ശാഖം 1 
7th Vaisakha 1943 


PART III 


Forest Department 


തെന്മല ഡിവിഷൻ 


ഇ - ലേല പരസ്യം 


നമ്പർ എ2-01 / 2020 . 


2021 ഏപ്രിൽ 17 . 


കഴകൾക്ക് ? 20,000 , മറ്റ് തടി കൾക്ക് ? 25,000 , തേക്ക് 
ബില്ലറ്റുകൾക്കും പാഴ്വര വിറകുകൾക്കും ? 5,000 എന്ന 
വിധത്തിൽ ഇ - പേയ്മെന്റ് ( ഇ - ട്രഷറി ഡിമാന്റ് എം.എസ്.റ്റി.സി. 
ലിമിറ്റഡ് വഴി നിര ത ദ വ്യം കെട്ടി വ യ് ക്കേ ണ്ട താ ണ് . 
വിജയിക്കുന്ന ഇ - ലേലക്കാരൻ ഇ - ലേലത്തുകയുടെ 35 % തുക 
ഇ - ലേല പ്രകാരവും കാലാകാലങ്ങളിൽ നിലവിലുള്ളതുമായ 
ജി , എസ് . റ്റി . , വനവികസന നികുതി , ആദായനികുതി , മറ്റ് 
ബന്ധ പ്പെട്ട് 

നികു തി ക ൾ എന്നിവ 
അടയ്ക്കേണ്ടതാണ് . 


നന്മ ല 


യ ഥാ സ മ യ ര 


www.mstcecommerce.com 


ഡിവി ഷ നില 

ആര്യ ങ്കാവ് , തന്മ ല 
റെയിഞ്ചുകളിലെ വിവിധ തോട്ടങ്ങളിൽ നിന്നും ശേഖരിച്ച 
വിവിധ ക്ലാസ്സുകളിൽപ്പെട്ട തേക്ക് തടിയും കഴകളും തേക്ക് 
ബില്ലറ്റുകളും മറ്റിനം തടിയും തിരുവനന്തപുരം സംരക്ഷണ 
വിഭാഗം അഡീ ഷ ണൽ പിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ 17-10 -2014 - ലെ പാ . ( 4 ) -29243 | 13 -ാം 
നമ്പരായി 4-11-2014 - ലെ 43 -ാം നമ്പർ കേരള ഗസറ്റ് വാല്യം 
3 -ൽ പരസ്യ പ്പെടുത്തിയിട്ടുള്ള പൊതു ദർഘാസ് / ലേല 
വ്യവസ്ഥകൾക്കും വനം വകുപ്പിൽ നിലവിലുള്ള ഇതര ലേല 
വ്യ വ സ്ഥ കൾക്കും വിധേ യ മായി തെന്മല ഡിവി ഷ ണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യ്യോ ഗ സ്ഥനോ ഇ- ലേ ല ത്തിലൂടെ വിൽക്കു ന്ന താ ണ് . 
നില വിൽ ലഭ്യമായതും മുൻപ് നടന്ന ലേലങ്ങളിൽ വിറ്റു 
പോകാതിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് പുറമേ ഇ- ലേലത്തിന് 
മുമ്പു വരെ ശേഖരിച്ച് അട്ടിവെയ്ക്കുന്ന ഉൽപ്പന്നങ്ങളും ടി 
ഇ- ലേലത്തിൽ ഉൾപ്പെടുത്തി വിൽക്കുന്ന തായിരിക്കും . ടി 
ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ 
ഇ- ലേ ല ത്തി നു മുമ്പ് തേക്ക് തടി ക്ക് ? 50 , 000 , തേക്ക് 


ഇ- ലേല ( പമാ ണ ങ്ങളും ഇ- ലേല് ഷഡ ളു കളും 

എന്ന 

വെബ് സൈറ്റിൽ 
ലഭ്യമാണ് . ഇ - ലേലത്തിനോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള 
നിരതദ്രവ്യം എസ് . ബി . ഐ . - യുടെ ഇന്റർനെറ്റ് ഓൺലൈൻ 
ബാങ്കിംഗ് വഴിയോ മറ്റു ബാങ്കുകളുടെ കാര്യത്തിൽ NEFT 
വഴിയാ ഒാൺ ചെല നായി ഇ- ലേ ല ത്തിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ് . ഇ - ലേല പ്രമാണങ്ങൾ സമർപ്പിക്കാൻ 
www.mstcecommerce.com num momioong 2016096 

എന്ന വെബ്സൈറ്റ് ഉപയോഗി 
ക്കേണ്ടതാകുന്നു . 


എല്ലാ ഇ - ലേ പ്രമാണങ്ങളും WWW.mstcecommerce.com 
എന്ന വെബ് സൈറ്റിൽ കാണിച്ചി രി ക്കുന്ന ഓൺലൈൻ 
കവറുകളിൽ ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ് . 
ഇ - ലേല ( പമാണ ങ്ങൾ WWW.mstcecommerce.com എന്ന 


Gaz . No. 17 / 2021 / DTP ( Forest ) . 


307 


27th APRIL 2021 ] 


FOREST DEPARTMENT 


184 


അടങ്കൽ തുക 


₹ 


80,00,000 . 


നിരതദ്രവ്യം - തേക്ക് കഴകൾ_ R 20,000 , തേക്ക് തടി 
? 50,000 , മറ്റ് തടി- 25,000 , തേക്ക് ബില്ലറ്റ് / പാഴ്മര വിറക് 


5,000 . 


ഇ - ലേല തീയതികളും സമയവും - 25-5-2021 , ഉച്ചയ്ക്ക് 


ശേഷം 1.30 മണി മുതൽ 3.30 മണി വരെ , 24-6-2021 , ഉച്ചയ്ക്ക് 


വെബ്സൈറ്റിലൂടെ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കു 
ക യുള്ളൂ . നേരിട്ടോ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ഇ - ലേല 
പ്രമാണങ്ങൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 

ഓൺലൈൻ ഇ- ലേല ( പമാ ണ ത്തോടൊപ്പം സ്കാൻ 
ചെയ്ത് ബന്ധ പ്പെട്ട രേഖകൾ ഓൺലൈനായി സമർപ്പി 
ക്കാത്തതും അവ യുടെ ഒറിജിനൽ തുറക്കു ന്ന തിന് മുമ്പ് 
സമർപ്പിക്കാത്തതുമായ ഇ - ലേല പ്രമാണങ്ങൾ നിരസിക്കുന്ന 
താ ണ് . ഇ- ലേ ല വ മാ യി ബന്ധ പ്പെട്ട മറ്റ് വിവ ര ങ്ങൾ 
എൻ . ഐ . സി . - യിൽ നിന്നോ www.mstcecommerce.com 
വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന Helpdesk- ൽ നിന്നോ ഈ 
ഓഫീസിൽ നിന്നോ ഓഫീസ് സമയത്ത് അറിയാവുന്നതാണ് . 
ഇ - പേയ്മെന്റിന് ആവശ്യമായ വിവരങ്ങൾ ( കരാറുകാരൻ 
ഇടപാടു നടത്തുന്ന കോർ ബാങ്കിംഗ് സൗകര്യമുള്ള ബാങ്ക് 
അക്കൗണ്ടിന്റെ വിശദവിവരങ്ങളും ഇ - മെയിൽ അഡ്രസ്സും 
ഇ- ലേല ത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് . കരാറുകാർ 
വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലും മറ്റും ഉണ്ടാകുന്ന 
അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും വനംവകുപ്പ് ഉത്തരവാദി 
ആയിരിക്കുന്നതല്ല . 


ശഷം 1.30 മണി മുതൽ 3.30 മണി വരെ . 


ഇ - ലേല പ്രമാണങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന 
തീയതി ഇ - ലേല തീയതിയ്ക്ക് 7 ദിവസം മുമ്പ് . 


ഇ- ലേലത്തിൽ ഏറ്റവും കൂടിയ ഉചി ത മായ തുക 
രേഖ പ്പ് ടു ത്തുന്ന ലേ ക്കാ രുടെ 

പേരിൽ 

ഈ 
സ്ഥിരപ്പെടുത്തുന്നതാണ് . 


ലലം 


ഇ - ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ബാംഗ്ലൂർ 
എം . എസ് . റ്റി . സി . ലിമിറ്റഡിന്റെ ഓൺലൈനിൽ രജിസ്റ്റർ 


ചെയ്തിരിക്കണം . 


ഇ- ലേലത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്രഹിക്കു ന്ന വർ 
അവ രുടെ 

സ്ഥിര മായ മേ ൽ വി ലാ സ വും കയ്യൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധ പ്പെട്ട വില്ലേജ് 
ആഫീസറിൽ നിന്നും വാങ്ങി ഇ - ലേലത്തിന് നിരതദ്രവ്യം 
കെട്ടി വ ത ന്നതോ ടൊപ്പം ഓൺലെ നായി ഹാജ രാ 
ക്കേണ്ട താ ണ് . നിയ മാ നു സൃ ത തിരിച്ചറിയൽ കാർഡോ 
സർട്ടിഫിക്കറ്റോ ഇല്ലാത്ത വരുടെ ഇ- ലേ ല പ മാ ണ ങ്ങൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


ഇ - ലേല നിബന്ധനകൾ എം . എസ് . റ്റി . സി . ലിമിറ്റഡിന്റെ 
www.mstcecommerce.com nom umjoomglo8 eleje . 

എന്ന വെബ്സൈറ്റിൽ . 


ബ 


കൂടുതൽ വിവരങ്ങൾ തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓ ഫീ സ റു ടെ കാര്യാ ല യ ത്തിൽ നിന്നും പവ്യ ത്തി 
ദിവസങ്ങളിൽ ലഭ്യമാണ് . 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ് , തെന്മല -0475-2344521 . 


റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ് , തെന്മല 0475-2345010 . 


റെയിഞ്ച് ഫോറസ്റ്റാഫീസ് , ആര്യങ്കാവ് 0475-2211700 . 


ലേലത്തിൽ പങ്കെടു ക്കു വാൻ ആഗ്രഹിക്കുന്ന വർ 
ലേലത്തിന് മുമ്പായി ഉൽപ്പന്നങ്ങളുടെ ഗുണ നിലവാരവും 
അളവും നേരിൽ കണ്ട് ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ് . 
ഇ - ലേലത്തിന് ശേഷമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . ഈ 
വിജ്ഞാപന തീയ തിക്ക് മുമ്പായി 

ദർഘാസ് | ലേലം 
സംബ ന്ധ മായി സർക്കാർ ഉത്ത ര വു കൾ എന്തെ ങ്കിലും 
ഉണ്ടായാൽ ആയതും ടി ഇ - ലേലത്തിന് ബാധകമായിരിക്കും . 
വിൽപ്പ ന യ് ക്ക് വച്ചിട്ടുള്ള ഉൽപ്പന്ന ങ്ങൾ ഏതെ ങ്കിലും 
സർക്കാർ വകുപ്പുകൾക്ക് ആവശ്യമായി വരുന്നപക്ഷം ആയത് 
കഴിച്ചുള്ള ഉൽപ്പന്ന ങ്ങൾ മാത്രമേ വിൽക്കുക യു ള്ളു . ടി 
ലേലത്തീയതിക്ക് മുമ്പായി ഡമ്പിംഗ് ഡിപ്പോകളിൽ ഇറക്കുന്ന 
ഉൽപ്പന്നങ്ങൾകൂടി ടി ഇ - ലേലത്തിൽ ഉൾപ്പെടുത്തി വിൽക്കു 
ന്ന താ യി രി ക്കും . താഴെ കാണിച്ചിട്ടുള്ള തീയ തി യിൽ 
നടക്കുന്ന ഇ - ലേലത്തിൽ വിറ്റുപോകാത്ത ഉൽപ്പന്നങ്ങളും 
പുതുതായി വരുന്ന ഉൽപ്പന്നങ്ങളും അടുത്ത തീയതിയിലെ 
ഇ - ലേലത്തിലൂടെ വിൽപ്പന നടത്തുന്നതാണ് . 


ഡിവിഷണൽ 


ഫോറസ്റ്റാഫീസറുടെ 


എസ് . സൺ , IFS , 


കാര്യാലയം , 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 


തന്മല . 


( കേരള ഗവർണ്ണർക്കുവേണ്ടി ) . 


റാന്നി ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


( 1 ) 
നമ്പർ സി2-7075 | 2019 . 

2021 മേയ് 3 , 
റാന്നി ഡിവിഷൻ പരിധിയിൽ റാന്നി റെയിഞ്ചിന്റെ കണമല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലും ഗൂഡിക്കൽ റെയിഞ്ചിന്റെ 
പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുമായി വരുന്ന 0.2 ഹെക്ടർ വനഭൂമി കേരള വാട്ടർ അതോറിറ്റിയ്ക്ക് നിലയ്ക്കൽ 
ശുദ്ധ ജല വിതരണ പദ്ധ തിയ്ക്കായി വിട്ടുനൽകിയതിൽ നിൽക്കുന്ന താഴെ പട്ടികയിൽ പറയുന്ന 

മരങ്ങൾ മുറിച്ച് 
ശേഖരിച്ച് നീക്കം ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള അവകാശം 

തീയതി താഴെ 

പറയുന്ന സമയത്ത് റാന്നി 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ വച്ച് 

കേരള ഗസറ്റ് നമ്പർ 49 - ൽ 815 മുതൽ 821 വരെയുള്ള ഫോറസ്റ്റ് 
പേജുകളിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അവർകളുടെ 

പാ . ( 5 ) 43797 
13 എന്ന നമ്പരിലായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡിപ്പോ ലേല വ്യവസ്ഥകൾക്കും , നിൽപ്പ് മരങ്ങളുടെ വിൽപ്പന സംബന്ധിച്ച് മറ്റ് 
വ്യവസ്ഥകൾക്കും , നിബന്ധനകൾക്കും വിധേയമായി ദർഘാസ് ലേലത്തിൽ പരസ്യമായി വിൽക്കുന്നതാണ് . 


14-5-2021-00 


10-12-2013 - ലെ 


22-11-2013 - ലെ 


308 


27th APRIL 2021 ] 


FOREST DEPARTMENT 


185 


പട്ടിക 


കമ 


റെയിഞ്ച് ലൊക്കേഷൻ 


മരത്തിന്റെ പേര് 


എണ്ണം 


നമ്പർ 


1 


ഏഴിലംപാല 


1 


ഗൂഡിക്കൽ പ്ലാപ്പള്ളി 
ഫോറസ്റ്റ് സ്റ്റേഷൻ , 


2 


ആൽമരം 


1 


3 


ഒന്നാം വളവ് 


ചെന്നെല്ലി 


1 


4 


മല 


1 


5 


വട്ട 


1 


6 


അവൽ 


1 


ഗൂഡിക്കൽ / പ്ലാപ്പള്ളി 
ഫോറസ്റ്റ് സ്റ്റേഷൻ , 


7 


മല 


1 


8 


വള്ളിക്കെട്ട് ഏരിയ 


മരോട്ടി 


1 


9 


കരിങ്ങഴ 


1 


10 


വെട്ടി 


1 


11 


കൽമാണിക്യം 


1 


12 


കാട്ടുപ്രതി 


1 


13 


റാന്നി കണമല , 


ഇലവ് 


5 


14 


പ്ലാപ്പള്ളി ഏരിയ 


ഇയ്യോലി 


3 


15 


വട്ട 


5 


ആകെ 


25 


ദർഘാസ് ഫോറത്തിന്റെ വില ? 600 


+ 12 % GST . 


ലേലത്തീയതി / തുറക്കുന്ന സമയം - 14-5-2021 രാവിലെ 11 മണി . 


പകരം ലേലത്തീയതി - 17-5-2021 & 19-5-2021 . 


17-5-2021 


ദർഘാസ് ലേ ദിവസം പൊതു അവധിയായി വരുന്നപക്ഷം ദർഘാസ് ലേലം നടത്താൻ കഴിയാതെ വന്നാൽ ടി 
ദർഘാസ് / ലേലം അടുത്ത പ്രവൃത്തി ദിവസം പ്രസ്തുത സ്ഥലത്തും , സമയത്തും വച്ച് നടത്തുന്നതായിരിക്കും . കൂടാതെ 
മറ്റെന്തെങ്കിലും കാരണത്താൽ ദർഘാസ് / ലേലം നടത്താൻ കഴിയാതെ വരികയോ , ബാക്കി വരികയോ ചെയ്താൽ 
& 19-5-2021 എന്നീ തീയതികളിൽ അടുത്ത ലേലം നടത്തുന്നതായിരിക്കും . 

കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ഓഫീസിലോ , റാന്നിഗൂഡിക്കൽ റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസുകളിലോ 
ലഭ്യമാണ് . ലേലത്തിൽ നിശ്ചയിച്ചിട്ടുള്ള തീയതിയ്ക്ക് മുമ്പുള്ള പ്രവൃത്തി ദിവസം 5 മണിവരെ ദർഘാസ് ഫോറങ്ങൾ റാന്നി 
ഡിവിഷൻ ഓഫീസിൽ നിന്നും വില ഒടുക്കി വാങ്ങാവുന്നതാണ് . ദർഘാസ് സ്വീകരിക്കുന്നത് ലേലം ആരംഭിക്കുന്നതിന് ഒരു 
മണിക്കൂർ മുമ്പ് വരെയായിരിക്കും . 


നിബന്ധനകൾ 


1 . 


ദർഘാസ് ലേലം ഒരു നിശ്ചിത തുകയുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് . പട്ടികയിലെ നിൽപ്പ് മരങ്ങളുടെ 
നീക്കം ചെയ്യൽ സംബന്ധിച്ച ജോലിക്കുവേണ്ടിയാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത് . 


2 . 


3 . 


ദർഘാസ് / ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ലേലത്തിന് മുമ്പായി മരങ്ങളുടെ നിൽപ് സ്ഥിതികണ്ട് 
ബോധ്യപ്പെടേണ്ടതും ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ ലേലത്തിന് മുമ്പായി രേഖാമൂലം സമർപ്പിക്കേണ്ടതുമാണ് . 
ലേലത്തിന് ശേഷം അവ സംബന്ധിച്ച് യാതൊരു പരാതികളും പരിഗണിക്കുന്നതല്ല . 

ദർഘാസുകാരൻ / ലേലക്കാരൻ നേരിട്ട് ദർഘാസ് / ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ് . നിയമപരമായ പവർ ഓഫ് 
അറ്റോർണി ഇല്ലാത്ത പകരക്കാരെ ലേലത്തിൽ പങ്കെടുപ്പിക്കുന്നതല്ല . 

റാന്നി ഡിവിഷനിലേയും മറ്റ് സമീപ ഡിവിഷനുകളിലേയും സപ്ലെകോൺടാക്റ്റർമാരെ ടി ദർഘാസ് ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല . 

ദർഘാസ് / ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കൈയൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽനിന്നും വാങ്ങി നിരതദ്രവ്യത്തോടൊപ്പം ഹാജരാക്കേണ്ടതാണ് . 


4 . 


5 . 


309 


27th APRIL 2021 ] 


FOREST DEPARTMENT 


186 


6 . 


ഇൻകം ടാക് സ് , പാൻ കാർ ഡ് 
അനുവദിക്കുന്നതല്ല . 


കെ വ ശ മില്ലാത്ത ആരേയും ദർഘാ സ് / ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ 


7 . 


8 . 


വിജയിക്കുന്ന ദർഘാസുകാരന് ലേലക്കാരന് പ്രസ്തുത ജോലിയുമായി ബന്ധപ്പെട്ട ആഫീസർമാരുമായോ , 
ആഫീസുമായോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇല്ലെന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപ്രതം ദർഘാസ് ലേലദിവസം ദർഘാ 
സുകാരൻ / ലേലക്കാരൻ ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതാണ് . ഇത്തരത്തിൽ ദർഘാസുകാരന് { ലേലക്കാരന് ബന്ധപ്പെട്ട 
ആഫീസർമാരുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടാൽ ടിയാന്റെ പേരിലുള്ള ദർഘാസ് 
ലേലം റദ്ദ് ചെയ്ത് ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ടി മരങ്ങൾ പുനർലേലം ചെയ്യുന്നതാണ് . 

ദർഘാസ് / ലേലത്തിന് 7 ദിവസങ്ങൾക്കുശേഷം ലഭിക്കുന്ന പോസ്റ്റ് ഓഫറുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള 
പരാതികളോ പരിഗണിക്കുന്നതല്ല . കൂടാതെ താഴെ പറയുന്ന നിബന്ധനകളും പോസ്റ്റ് ഓഫറുകൾക്ക് ബാധകമാണ് . 
( എ ) ദർഘാസ് ലേലത്തിന് 7 ദിവസങ്ങൾക്കുശേഷം ലഭിക്കുന്ന പോസ്റ്റ് ഓഫറുകൾ യാതൊരു കാരണവശാലും 

പരിഗണിക്കുന്നതല്ല . 
( ബി ) പോസ്റ്റ് ഓഫറുകാരൻ യഥാർത്ഥ ദർഘാസ് ലേലക്കാരൻ ഒടുക്കിയ തുകയുടെ ഇരട്ടി തുക അടയ്ക്കേണ്ടതാണ് . 
( സി ) ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫർ തുകയും മറ്റ് നികുതികളും ചെലാൻ മുഖാന്തിരമോ ബാങ്ക് രസീത് വഴിയോ ഈ 

ആഫീസിൽ നിന്നും രജിസ്റ്റേർഡ് തപാൽ മുഖേന അറിയിച്ച് ഏഴു ദിവസത്തിനുള്ളിൽ ഒടുക്കി ഈ 
ആഫീ സിൽ ഹാജരാക്കേണ്ടതാണ് . പോസ്റ്റ് ഓഫർ നൽകുന്ന ദർഘാ സു കാ രൻ നിൽപ്പു മ ര ങ്ങ ളു ടെ 
ഗുണ നില വാരവും മറ്റ് ദർഘാസ് വ്യവ സ്ഥ കളും ബോദ്ധ്യ പ്പെ ട്ട ശേ ഷം നിശ്ചിത മുദ ര ത ത്തിൽ 
ഉടമ്പടി വയ്ക്കേണ്ടതാണ് . 


( ഡി ) പോസ്റ്റ് ഓഫ് റു കാ രൻ ടി വ്യവ സ്ഥ കൾ ബോദ്ധ്യ പ്പെട്ട് ഉടമ്പ ടി യിൽ ഏർപ്പെടുന്ന പക്ഷം ഇതിൻ മേൽ 

ആവശ്യമായ പരസ്യം നൽകി ഒരു പുനർലേലം നടത്തുന്നതാണ് . പുനർ ലേലത്തിൽ ലഭിക്കുന്ന തുക പോസ്റ്റ് 
ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത തുകയേക്കാൾ കുറവാണെങ്കിൽ , പോസ്റ്റ് ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത 
തുകയ്ക്ക് ടിയാന്റെ പേരിൽ ദർഘാസ് / ലേലം സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും . പോസ്റ്റ് ഓഫറുകാരൻ വാഗ്ദാനം 
ചെയ്ത ലേലത്തുക അടയ്ക്കുന്നതിൽ നിന്നും പിൻമാറുന്നപക്ഷം ടിയാൻ അടച്ചിട്ടുള്ള സെക്യൂരിറ്റി തുക 
സർക്കാരിലേക്ക് കണ്ടു 

ട്ടു ന്ന താണ് . 

പുനർ ലേലത്തിൽ പോസ്റ്റ് ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത 
തുക യേക്കാൾ കൂടുതൽ തുകയ്ക്ക് ലേലം ദർഘാസ് നട ക്കു ക യാ ണ ങ്കിൽ ഉയർന്ന ലേല തുകയ്ക്ക് 
ആ വ്യക്തി യുടെ പേരിൽ ലേലം ഉറ പ്പിക്കു ന്നതും പോസ്റ്റ് ഓഫ് റു കാ രന്റെ സെക്യൂ രിറ്റി തുക 
തിരികെ നൽകുന്നതുമാണ് . 


9 . 


കൂ ടുതൽ വിവരങ്ങൾക്ക് റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസിലോ റാന്നി ഗൂഡിക്കൽ റെയ്ഞ്ച് ഫോറസ്റ്റ് 
ആഫീസിലോ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും അന്വേഷിച്ചാൽ അറിയാവുന്നതാണ് . 


10 . 


ദർഘാസ് ലേലത്തിൽ പങ്ക് ചേരണമെന്നാഗ്രഹിക്കുന്നവർ X 10,000 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ് . 


11 . 


കൂടുതൽ തുകയ്ക്ക് ദർഘാസ് / ലേലംകൊള്ളുന്ന ആൾ മൊത്തം ലേലത്തുക യുടെ 35 ശതമാനം തുക ലേലം 
കഴിഞ്ഞാലുടൻ ഒടുക്കേ ണ്ട താണ് . ടി തുക ഒടുക്കുന്നതിന് വീഴ്ച വരുത്തിയാൽ ടിയാൻ ഒടുക്കിയിട്ടുള്ള നിരതദ്രവ്യം 
സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും ടി മരങ്ങൾ ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും . 


12 . 


ദർഘാസ് ലേലം കൊള്ളുന്ന ആൾക്ക് പ്രസ്തുത മര ങ്ങൾക്ക് മാത്രം അവകാ ശ മു ള്ളതും മറ്റ് മരങ്ങൾക്ക് 
അവകാശമില്ലാത്തതുമാകുന്നു . 

ദർഘാസ് / ലേലത്തിൽ പങ്കെടുത്ത് കൂടുതൽ തുകയ്ക്ക് ലേലം കൊള്ളുന്ന ആൾ ? 200 - ന്റെ മുദ്രപ്രതത്തിൽ ഒരു 
ബൗണ്ടൻ ഉടമ്പടി കൂടി ലേലം കഴിഞ്ഞാലുടൻ ഒപ്പ് വയ്ക്കേണ്ടതാണ് . 


13 . 


14 . 


ദർഘാസ് ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി തുകയും മൊത്തം 
തുകയുടെ 14.5 % വാറ്റും മൊത്തം തുകയും വാറ്റും കൂടി കൂട്ടുന്ന തുകയുടെ 5 % വന വികസന നികുതിയും , വിലയും , വാറ്റും 
വന വികസന നികുതിയും ഉൾപ്പെടുന്ന തുകയുടെ 2.5 % ആദായ നികുതിയും അതിൻറ 3 % വിദ്യാഭ്യാസ സെസ്സും 
( പാൻ കാർഡ് ഇല്ലാത്ത വർ 20 % ആദായനികുതി ഒടുക്കേണ്ട താണ് ) ഒടുക്കി മൊത്തം ലേലത്തുക യുടെ 10 % സെക്യൂരിറ്റി 
ഡെപ്പോസിറ്റും വച്ച് 7 100 - ന്റെ മുദ്രപത്രത്തിൽ ഉടമ്പടി വയ്ക്കേണ്ടതാണ് . ടി കാലാവധിക്കുള്ളിൽ ടി തുകകൾ ഒടുക്കാൻ 
കഴിയാതെ വന്നാൽ 18 % പലിശ നിരക്കിൽ തുകകൾ ഒടുക്കുന്നതിന് 30 ദിവസത്തേക്കും 24 % പലിശ നിരക്കിൽ വീണ്ടും 
30 ദിവസത്തേക്കും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് യുക്തംപോലെ കാലാവധി നീട്ടിക്കൊടുക്കാവുന്നതാണ് . 


15 . 


മുകളിലെ വ്യവസ്ഥ പ്രകാരം നീട്ടിക്കൊടുത്ത കാലാവധിക്കുള്ളിലും തുക ഒടുക്കി എഗ്രിമെന്റ് വയ്ക്കുന്നതിന് വീഴ്ച 
വരുത്തിയാൽ ലേല ദർഘാസുകാരൻ ഒടുക്കിയിട്ടുള്ള എല്ലാ തുകയും സർക്കാരിലേക്ക് കണ്ടുകെട്ടി ലേലം റദു ചെയ്യുന്നതും ലേല 
ദർഘാസുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ടി മരങ്ങൾ പുനർലേലം ചെയ്യുന്നതുമാണ് . പുനർലേലം ചെയ്യുമ്പോൾ ലാഭം 
ഉണ്ടാകുകയാണെങ്കിൽ ആയതിന് ലേലക്കാരന് യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല . പുനർലേലത്തിലുണ്ടാകുന്ന 
എല്ലാ നഷ്ടങ്ങളും വീഴ്ചക്കാരനിൽ നിന്നും ഈടാക്കുന്നതുമാണ് . 


310 


27th APRIL 2021 ] 


FOREST DEPARTMENT 


187 


16 . 


ഉടമ്പടി കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 30 ദിവസമാണ് . സാധാരണ ഗതിയിൽ മരം 
മുറിച്ച് കടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള കാലാവധി നീട്ടികൊടുക്കുന്നതല്ല . എന്നാൽ പ്രത്യേക സാഹചര്യത്തിലും മതിയായ 
കാരണങ്ങളുടെ അടിസ്ഥാനത്തിലും റാന്നി ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ രണ്ടു മാസം വരെ നിയമാനുസൃതമായ പിഴ 
ഈടാക്കിക്കൊണ്ട് കാലാവധി നീട്ടിക്കൊടുക്കുന്നതാണ് . 


17 . 


ഇപ്രകാരം നീട്ടി നൽകുന്ന തീയതിക്കുള്ളിലും മുറിച്ച് നീക്കം ചെയ്യാതെ നിൽക്കുന്ന മരങ്ങളും മുറിച്ച് നീക്കം 
ചെ യ്യാതെ കിടക്കുന്ന തടിയും വിറകും കണ്ടു കെട്ടി ഗവൺമെന്റി ലേക്ക് മുതൽ കൂ ട്ടു ന്നതും കരാറു കാ രന് 
ആയവയിൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ലാത്തതുമാണ് . ഉടമ്പടിക്കാരൻ ചെയ്തു തീർക്കുവാനുള്ള ബാക്കി 
ജോലികൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യിക്കുന്നതും ആയതിൽ വച്ചുണ്ടാകുന്ന മുഴുവൻ ചിലവും ഉടമ്പടിക്കാരനിൽ നിന്നും ഈടാക്കുന്ന 
തുമായിരിക്കും . 


18 . 


ടി മരങ്ങളിൽ നിന്നും ശേഖരിച്ച് വയ്ക്കുന്ന തടിയും വിറകും നീക്കം ചെയ്യാനുള്ള ലൈസൻസ് നൽകുന്നത് 
നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും . 


19 . 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെയോ റെയിഞ്ചാഫീസറുടെയോ രേഖാമൂലമുള്ള അനുമതിയോടുകൂടി മാത്രമേ 
കരാറുകാരനോ , അയാളുടെ ആളുകളോ വനത്തിൽ പ്രവേശിക്കുവാൻ പാടുള്ളു . 


20 . 


യാതൊരു കാരണവശാലും പ്ലാന്റേഷനിലേയോ , റിസർവ്വിലേയോ മറ്റ് മരങ്ങൾക്കും തടികൾക്കും സമീപമുള്ള 
വീടു കൾക്കും വിള കൾക്കും കേടു പാ ടു കളോ നാശ ന ഷ് ട ങ്ങ ളോ വരു ത്താൻ പാടില്ല . അങ്ങ നെ യു ണ്ടാ വുന്ന 
നഷ്ടത്തിന് കരാറുകാരൻ പൂർണ്ണ ഉത്തരവാദി ആകുന്നതാണ് . 


21. കരാർ പ്രകാ ര മുള്ള ജോലിയുടെ നിർവ്വ ഹ ണ ത്തി ന്റെ ഏതെങ്കിലും ഘട്ട ത്തിൽ ( പസ്ത ത ജോലിക്കായി 
കരാറുകാരൻ ഏർപ്പെടുത്തുന്ന തൊഴിലാളികൾക്കോ മറ്റ് ജോലിക്കാർക്കോ ഉണ്ടായേക്കാവുന്ന അപകടം , മരണം തുടങ്ങിയവയ്ക്കും 
കരാറുകാരന്റെയോ മറ്റുള്ളവരുടെയോ സാധന സാമഗ്രികൾക്കോ യന്ത്രങ്ങൾക്കോ വാഹനങ്ങൾക്കോ ഉണ്ടാകുന്ന നാശനഷ്ട 
ങ്ങൾക്കും വനം വകുപ്പോ കേരളാ ഗവൺമെന്റോ യാതൊരു വിധത്തിലും ഉത്തരവാദിയായിരിക്കുന്നതല്ലാത്തതും അത്തരം 
സംഭവങ്ങളുടെ ഉത്തരവാദിത്വം കരാറുകാരന് മാത്രം ആയിരിക്കുന്നതുമാണ് . അവിചാരിതമായ കാരണങ്ങളാലോ മോശമായ 
കാലാവസ്ഥ മൂലമോ ഉടമ്പടി കാലാവധിക്കുള്ളിൽ ഉൽപ്പന്നങ്ങൾ നീക്കം ചെയ്ത് കൊണ്ടു പോകാൻ കഴിയാതെ വന്നാൽ 
നിയമാനുസൃത തറവാടക ഉടമ്പടിക്കാരനിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും . 


22 . 


മരത്തിന് 0.4 കി . മീറ്റർ ( 2 ഫർലോംഗ് ) ചുറ്റളവിൽ സംഭവിക്കുന്ന എല്ലാവിധ അനധികൃത കുറ്റകൃത്യങ്ങൾക്കും 
ക രാ റു കാ രൻ ഉത്ത ര വാ ദി യാ കു ന്ന താ ണ് . അ ന ധി കതകുറ്റ ങ്ങ ൾ ( ശദ്ധ യിൽപ്പെട്ടാൽ 

വിവരം ഫോറസ്റ്റ് 
ഉദ്യോഗസ്ഥരെ ഉടമ്പടിക്കാരൻ അറിയിക്കേണ്ടതാണ് . ഇതിൽ വീഴ്ച വരുത്തിയാൽ കരാർ റദ്ദാക്കപ്പെടാവുന്നതാണ് . 


23 . 


കരാറുകാരന്റെ സെക്യൂരിറ്റി തുക കാലാവധിക്കുശേഷം ഗവൺമെന്റിലേക്ക് ബാദ്ധ്യതകൾ വല്ലതുമുണ്ടെ ങ്കിൽ 
ടി തുകയിൽ നിന്നും ഈടാക്കിയതിന് ശേഷം ബാക്കി തുക തിരിച്ച് നൽകുന്നതാണ് . 


24 . 


ഈ ദർഘാസ് / ലേലത്തിലെ വകുപ്പുകൾ പ്രകാരം ഗവൺമെന്റിലേക്ക് കിട്ടേണ്ട തായ ഏതൊരു തുകയും 
ഡിപ്പാർട്ടുമെന്റിൽ നിന്നും ആവശ്യപ്പെടുന്ന സമയത്ത് ദർഘാസുകാരൻ വേലക്കാരൻ അടയ്ക്കാൻ വീഴ്ച വരുത്തുന്നപക്ഷം 
പസ്തത തുക ഭൂനികുതി കുടിശ്ശിക യായി പരിഗണിച്ച് നിലവിലുള്ള നിയമപ്രകാരം ഈടാക്കുന്നതാണ് . ഡിവിഷണൽ 
ഫോറസ്റ്റാഫീസർക്ക് യുക്ത മെന്ന് തോന്നുന്ന മറ്റ് മാർഗ്ഗ ങ്ങ ളിൽ കൂടിയും ഈ തുക ഈടാ ക്കു വാൻ നട പടി കൾ 
സ്വീകരിക്കുന്നതാണ് . 


25 . 


സെയിൽ കൂപ്പുകളെ സംബന്ധിച്ച എല്ലാ പൊതുനിബന്ധനകളും ഈ ദർഘാസ് ലേലത്തിനും ബാധകമായിരിക്കും . 


( 2 ) 


നമ്പർ സി2-273 / 2021 . 


2021 മേയ് 3 . 


റാന്നി ഡിവിഷനിൽ ഗൂഡിക്കൽ റെയിഞ്ചിന്റെ കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വരുന്നതും കോന്നി 
താലൂക്കിൽ സീതത്തോട് വില്ലേജിൽ കക്കാട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമുള്ള കെ.എസ്.ഇ.ബി ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള 
( ഫുഡ് പാഡക്ഷൻ ഏരിയ ) 70711 സർവ്വേ നമ്പരിലുള്ള സ്ഥലത്ത് ട്രാൻസ്ഗ്രിഡ് 2.0 - ശബരി പാക്കേജ് പദ്ധതിയുടെ ഭാഗമായി 
220 , 110 KV കക്കാട് സബ് സ്റ്റേഷന്റെ നിർമ്മാണത്തിനായി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന താഴെ പട്ടികയിൽ പറയുന്ന 
മരങ്ങൾ മുറിച്ച് ശേഖരിച്ച് നീക്കം ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള അവകാശം 14-5-2021 -ാം തീയതി താഴെ പറയുന്ന 
സമയത്ത് റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽവെച്ച് 10-12-2013 - ലെ കേരള ഗസറ്റ് നമ്പർ 49 - ൽ 815 മുതൽ 821 വരെയുള്ള 
ഫോറസ്റ്റ് പേജുകളിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അവർകളുടെ 22-11-2013 - ലെ പാ ( 5 ) 43797 13 
എന്ന നമ്പരിലായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡിപ്പോ / ലേല വ്യവസ്ഥകൾക്കും , നിൽപ്പ് മരങ്ങളുടെ വിൽപ്പന സംബന്ധിച്ച് മറ്റ് 
വ്യവസ്ഥകൾക്കും , നിബന്ധനകൾക്കും വിധേയമായി ദർഘാസ് / ലേലത്തിൽ പരസ്യമായി വിൽക്കുന്നതാണ് . 


Gaz . No. 17 / 2021 / DTP ( Forest ) . 


311 


27th APRIL 2021 ] 


FOREST DEPARTMENT 


188 


പട്ടിക 


കമ് 


റെയിഞ്ച് ലൊക്കേഷൻ 


മരത്തിന്റെ പേര് 


എണ്ണം 


നമ്പർ 


1 


ഗൂഡിക്കൽ കൊച്ചുകോയിക്കൽ 


പൂവാക 


10 


2 


ഫോറസ്റ്റ് സ്റ്റേഷൻ 


അരണമരം 


1 


3 


വാളൻ പുളി 


2 


4 


പേര 


1 


5 


ബദാം 


2 


2 


6 


ഉതി 


1 


7 


തരകം 


7 


8 


റബ്ബർ 


38 


9 


പന 


10 


10 


പാല 


8 


11 


കമുക് 


5 


12 


തൊണ്ടി 


6 


13 


കടപ്ലാവ് 


2 


14 


അരയാഞ്ഞിലി 


1 


15 


ആഞ്ഞിലി 


10 


16 


ഇലവ് 


1 


17 


വട്ട 


4 


18 


വയണ 


1 


19 


വെട്ടി 


2 


20 


മടുക്ക് 


3 


21 


മഹാഗണി 


3 


22 


വേപ്പ് 


1 


ആകെ 


119 


ദർഘാസ് ഫോറത്തിന്റെ വില - 600 + 12 % GST . 


ലേലത്തീയതി , തുറക്കുന്ന സമയം - 14-5-2021 രാവിലെ 11 മണി . 


പകരം ലേലത്തീയതി - 17-5-2021 , & 19-5-2021 . 


ദർഘാസ് / ലേല ദിവസം പൊതു അവധിയായി വരുന്നപക്ഷം ദർഘാസ് / ലേലം നടത്താൻ കഴിയാതെ വന്നാൽ ടി 
ദർഘാസ് ലേലം അടുത്ത പ്രവൃത്തി ദിവസം പ്രസ്തുത സ്ഥലത്തും , സമയത്തും വച്ച് നടത്തുന്നതായിരിക്കും . കൂടാതെ 


മറ്റെന്തെങ്കിലും കാരണത്താൽ ദർഘാസ് / ലേലം നടത്താൻ കഴിയാതെ 


വരികയോ , ബാക്കി വരികയോ ചെയ്താൽ 17-5-2021 


& 19-5-2021 എന്നീ തീയതികളിൽ അടുത്ത ലേലം നടത്തുന്നതായിരിക്കും . 


കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ഓഫീസിലോ , റാന്നി ഗൂഡിക്കൽ റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസുകളിലോ 


ലഭ്യമാണ് . ലേലത്തിൽ നിശ്ചയിച്ചിട്ടുള്ള തീയതിയ്ക്ക് മുമ്പുള്ള പ്രവൃത്തി ദിവസം 


5 മണിവരെ ദർഘാസ് ഫോറങ്ങൾ റാന്നി 


ഡിവിഷൻ ഓഫീസിൽ നിന്നും വില ഒടുക്കി വാങ്ങാവുന്നതാണ് . ദർഘാസ് സ്വീകരിക്കുന്നത് ലേലം ആരംഭിക്കുന്നതിന് ഒരു 


മണിക്കൂർ മുമ്പ് വരെയായിരിക്കും . 


312 


27th APRIL 2021 ] 


FOREST DEPARTMENT 


189 


നിബന്ധനകൾ 


1. ദർഘാസ് / ലേലം ഒരു നിശ്ചിത തുകയുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് . പട്ടികയിലെ നിൽപ്പ് മരങ്ങളുടെ 
നീക്കം ചെയ്യൽ സംബന്ധിച്ച ജോലിക്കുവേണ്ടിയാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത് . 


2. ദർഘാസ് ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ലേലത്തിന് മുമ്പായി മരങ്ങളുടെ നിൽപ് സ്ഥിതികണ്ട് 
ബോധ്യപ്പെടേണ്ടതും , ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ ലേലത്തിന് മുമ്പായി രേഖാമൂലം സമർപ്പിക്കേണ്ടതുമാണ് . 
ലേലത്തിന് ശേഷം അവ സംബന്ധിച്ച് യാതൊരു പരാതികളും പരിഗണിക്കുന്നതല്ല . 

ദർഘാസുകാരൻ ലേലക്കാരൻ നേരിട്ട് ദർഘാസ് / ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ് . നിയമപരമായ പവർ ഓഫ് 
അറ്റോർണി ഇല്ലാത്ത പകരക്കാരെ ലേലത്തിൽ പങ്കെടുപ്പിക്കുന്നതല്ല . 


3 . 


4 . 


5 . 


6 . 


റാന്നി ഡിവിഷനിലേയും മറ്റ് സമീപ ഡിവിഷനുകളിലേയും സപ്ലെ കോൺടാക്റ്റർമാരെ ടി ദർഘാസ് ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല . 

ദർഘാസ് ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കൈയൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽ നിന്നും വാങ്ങി നിരതദ്രവ്യത്തോടൊപ്പം ഹാജരാക്കേണ്ടതാണ് . 
ഇൻകം ടാക് സ് , പാൻ കാർഡ് 

കെ വ ശ മി ല്ലാത്ത ആരേയും ദ ർ ഘാ സ് / ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ 
അനുവദിക്കുന്നതല്ല . 

വിജയിക്കുന്ന ദർഘാസുകാരന് വേലക്കാരന് പ്രസ്തുത ജോലിയുമായി ബന്ധപ്പെട്ട ആഫീസർമാരുമായോ , 
ആഫീസുമായോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇല്ലെന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം ദർഘാസ് / ലേലദിവസം 
ദർഘാസ്കാരൻ വേലക്കാരൻ ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതാണ് . ഇത്തരത്തിൽ ദർഘാസുകാരന് ലേലക്കാരന് ബന്ധപ്പെട്ട 
ആഫീസർമാ രു മായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം മു ണ്ടെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടാൽ ടിയാന്റെ പേരിലുള്ള 
ദർഘാസ് / ലേലം റദ്ദ് ചെയ്ത് ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ടി മരങ്ങൾ പുനർലേലം ചെയ്യുന്നതാണ് . 

ദർഘാസ് ലേലത്തിന് 7 ദിവസങ്ങൾക്കുശേഷം ലഭിക്കുന്ന പോസ്റ്റ് ഓഫറുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള 
പരാതികളോ പരിഗണിക്കുന്നതല്ല . കൂടാതെ താഴെ പറയുന്ന നിബന്ധനകളും പോസ്റ്റ് ഓഫറുകൾക്ക് ബാധകമാണ് . 


7 . 


8 . 


( എ ) 


ദർഘാസ് ലേലത്തിന് 7 ദിവസങ്ങൾക്കുശേഷം ലഭിക്കുന്ന പോസ്റ്റ് ഓഫറുകൾ യാതൊരു കാരണവശാലും 


പരിഗണിക്കുന്നതല്ല . 


( ബി ) പോസ്റ്റ് ഓഫറുകാരൻ യഥാർത്ഥ ദർഘാസ് / ലേലക്കാരൻ ഒടുക്കിയ തുകയുടെ ഇരട്ടി തുക അടയ്ക്കേണ്ടതാണ് . 
( സി ) ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫർ തുകയും മറ്റ് നികുതികളും ചെലാൻ മുഖാന്തിരമോ ബാങ്ക് രസീത് വഴിയോ ഈ 

ആഫീസിൽ നിന്നും രജിസ്റ്റേർഡ് തപാൽ മുഖേന അറിയിച്ച് ഏഴു ദിവസത്തിനുള്ളിൽ ഒടുക്കി ഈ 
ആഫീസിൽ ഹാജരാക്കേണ്ടതാണ് . പോസ്റ്റ് ഓഫർ നൽകുന്ന ദർഘാ സു കാ രൻ നിൽപ്പു മ ര ങ്ങ ളു ടെ 
ഗുണ നില വാരവും മറ്റ് ദർഘാസ് വ്യവ സ്ഥ കളും ബോദ്ധ്യ പ്പെ ട്ട ശേ ഷം നിശ്ചിത മുദ ര ത ത്തിൽ 
ഉടമ്പടി വയ്ക്കേണ്ടതാണ് . 


( ഡി ) പോസ്റ്റ് ഓഫ റു കാ രൻ ടി വ്യവസ്ഥ കൾ ബോദ്ധ്യ പ്പെട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുന്നപക്ഷം ഇതിൻമേൽ 

ആവശ്യമായ പരസ്യം നൽകി ഒരു പുനർലേലം നടത്തുന്നതാണ് . പുനർ ലേലത്തിൽ ലഭിക്കുന്ന തുക പോസ്റ്റ് 
ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത തുകയേക്കാൾ കുറവാണെങ്കിൽ , പോസ്റ്റ് ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത 
തുകയ്ക്ക് ടിയാന്റെ പേരിൽ ദർഘാസ് / ലേലം സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും . പോസ്റ്റ് ഓഫറുകാരൻ വാഗ്ദാനം 
ചെയ്ത ലേലത്തുക അടയ്ക്കുന്നതിൽ നിന്നും പിൻമാറുന്നപക്ഷം ടിയാൻ അടച്ചിട്ടുള്ള സെക്യൂരിറ്റി തുക 
സർക്കാരിലേക്ക് 

കണ്ടു കെ ട്ടു ന്ന താണ് . പുനർ ലേലത്തിൽ പോസ്റ്റ് ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത 
തുക യേ ക്കാൾ കൂടുതൽ തുകയ്ക്ക് ലേലം { ദർഘാസ് നടക്കു ക യാ ണ ങ്കിൽ ഉയർന്ന ലേല തുകയ്ക്ക് 
ആ വ്യക്തി യുടെ പേരിൽ ലേലം ഉറപ്പിക്കു ന്നതും പോസ്റ്റ് ഓഫ് റു കാ രന്റെ സെക്യൂ രിറ്റി തുക 
തിരികെ നൽകുന്നതുമാണ് . 


9 . 


കൂ ടു തൽ വിവ ര ങ്ങ ൾക്ക് റാന്നി ഡിവി ഷ ണൽ ഫോറസ്റ്റ് ആഫീ സിലോ ഗൂഡിക്കൽ റെയ്ഞ്ച് ഫോറസ്റ്റ് 
ആഫീസിലോ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും അന്വേഷിച്ചാൽ അറിയാവുന്നതാണ് . 


10 . 


ദർഘാസ് ലേലത്തിൽ പങ്ക് ചേരണമെന്നാഗ്രഹിക്കുന്നവർ X 10,000 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ് . 


11 . 


കൂടു തൽ തുകയ്ക്ക് ദർഘാസ് / ലേലംകൊള്ളുന്ന ആൾ മൊത്തം ലേലത്തുക യുടെ 35 ശതമാനം തുക ലേലം 
കഴിഞ്ഞാലുടൻ ഒടുക്കേണ്ടതാണ് . ടി തുക ഒടുക്കുന്നതിന് വീഴ്ച വരുത്തിയാൽ ടിയാൻ ഒടുക്കിയിട്ടുള്ള നിരതദ്രവ്യം 
സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും ടി മരങ്ങൾ ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും . 


12 . 


ദർഘാസ് ലേലം കൊള്ളുന്ന ആൾക്ക് 
അവകാശമില്ലാത്തതുമാകുന്നു . 


പ്രസ്തുത മര ങ്ങൾക്ക് മാത്രം അവകാ ശ മു ള്ളതും മറ്റ് മ ര ങ്ങൾക്ക് 


313 


13 . 


14 . 


27th APRIL 2021 ] FOREST DEPARTMENT 

190 
ദർഘാസ് ലേലത്തിൽ പങ്കെടുത്ത് കൂടുതൽ തുകയ്ക്ക് ലേലം കൊള്ളുന്ന ആൾ ? 200 - ന്റെ മുദ്രപ്രതത്തിൽ ഒരു 
ബൗണ്ടെൻ ഉടമ്പടി കൂടി ലേലം കഴിഞ്ഞാലുടൻ ഒപ്പ് വയ്ക്കേണ്ടതാണ് . 

ദർഘാസ് / ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി തുകയും മൊത്തം 
തുകയുടെ 14.5 % വാറ്റും മൊത്തം തുകയും വാറ്റും കൂടി കൂട്ടുന്ന തുകയുടെ 5 % വന വികസന നികുതിയും , വിലയും , വാറ്റും 
വന വികസന നികുതിയും ഉൾപ്പെടുന്ന തുക യുടെ 2.5 % ആദായ നികുതിയും അതിന്റെ 3 % വിദ്യാഭ്യാസ സെസ്സും 
( പാൻ കാർഡ് ഇല്ലാത്ത വർ 20 % ആദായനികുതി ഒടുക്കേണ്ട താണ് ) ഒടുക്കി മൊത്തം ലേലത്തുക യുടെ 10 % സെക്യൂരിറ്റി 
ഡെപ്പോസിറ്റും വച്ച് ? 100 - ന്റെ മുദപ്രതത്തിൽ ഉടമ്പടി വയ്ക്കേണ്ടതാണ് . ടി കാലാവധിക്കുള്ളിൽ ടി തുകകൾ ഒടുക്കാൻ 
കഴിയാതെ വന്നാൽ 18 % പലിശ നിരക്കിൽ തുകകൾ ഒടുക്കുന്നതിന് 30 ദിവസത്തേക്കും 24 % പലിശ നിരക്കിൽ വീണ്ടും 
30 ദിവസത്തേക്കും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് യുക്തംപോലെ കാലാവധി നീട്ടിക്കൊടുക്കാവുന്നതാണ് . 

15. മുകളിലെ വ്യവസ്ഥ പ്രകാരം നീട്ടിക്കൊടുത്ത കാലാവധിക്കുള്ളിലും തുക ഒടുക്കി എഗ്രിമെന്റ് വയ്ക്കുന്നതിന് വീഴ്ച 
വരുത്തിയാൽ ലേല ദർഘാസുകാരൻ ഒടുക്കിയിട്ടുള്ള എല്ലാ തുകയും സർക്കാരിലേക്ക് കണ്ടുകെട്ടി ലേലം റദ്ദ് ചെയ്യുന്നതും ലേല 
ദർഘാസുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ടി മരങ്ങൾ പുനർലേലം ചെയ്യുന്നതുമാണ് . പുനർലേലം ചെയ്യുമ്പോൾ ലാഭം 
ഉണ്ടാകുകയാണെങ്കിൽ ആയതിന് ലേലക്കാരന് യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല . പുനർലേലത്തിലുണ്ടാകുന്ന 
എല്ലാ നഷ്ടങ്ങളും വീഴ്ചക്കാരനിൽ നിന്നും ഈടാക്കുന്നതുമാണ് . 


16 . 


ഉടമ്പടി കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 30 ദിവസമാണ് . സാധാരണ ഗതിയിൽ മരം 
മുറിച്ച് കടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള കാലാവധി നീട്ടികൊടുക്കുന്നതല്ല . എന്നാൽ പ്രത്യേക സാഹചര്യത്തിലും മതിയായ 
കാരണങ്ങളുടെ അടിസ്ഥാനത്തിലും റാന്നി ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ രണ്ടു മാസം വരെ നിയമാനുസൃതമായ പിഴ 
ഈടാക്കിക്കൊണ്ട് കാലാവധി നീട്ടിക്കൊടുക്കുന്നതാണ് . 


17 . 


ഇപ്രകാരം നീട്ടി നൽകുന്ന തീയതിക്കുള്ളിലും മുറിച്ച് നീക്കം ചെയ്യാതെ നിൽക്കുന്ന മരങ്ങളും മുറിച്ച് നീക്കം 
ചെ യ്യാത കിട ക്കുന്ന തടിയും വിറകും കണ്ടു കെട്ടി ഗവൺമെന്റിലേക്ക് മുതൽ കൂ ട്ടു ന്നതും ക രാ റു കാ രന് 
ആയവയിൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ലാത്തതുമാണ് . ഉടമ്പടിക്കാരൻ ചെയ്തു തീർക്കുവാനുള്ള ബാക്കി ജോലികൾ 
ഡിപ്പാർട്ട്മെന്റ് ചെയ്യിക്കുന്നതും ആയതിൽ വച്ചുണ്ടാകുന്ന മുഴുവൻ ചിലവും ഉടമ്പടിക്കാരനിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും . 


18 . 


ടി മരങ്ങളിൽ നിന്നും ശേഖരിച്ച് വയ്ക്കുന്ന തടിയും വിറകും നീക്കം ചെയ്യാനുള്ള ലൈസൻസ് നൽകുന്നത് 
നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും . 


19 . 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെയോ റെയിഞ്ചാഫീസറുടെയോ രേഖാമൂലമുള്ള അനുമതിയോടുകൂടി മാത്രമേ 
കരാറുകാരനോ , അയാളുടെ ആളുകളോ വനത്തിൽ പ്രവേശിക്കുവാൻ പാടുള്ളു . 


20 . 


21 . 


യാതൊരു കാരണവശാലും പ്ലാന്റേഷനിലേയോ , റിസർവ്വിലേയോ മറ്റ് മരങ്ങൾക്കും തടികൾക്കും സമീപമുള്ള 
വീടു കൾക്കും വിളകൾക്കും കേടു പാ ടു കളോ നാശ ന ഷ് ട ങ്ങളോ വരു ത്താൻ പാടില്ല . അങ്ങ നെ യു ണ്ടാ വുന്ന 
നഷ്ടത്തിന് കരാറുകാരൻ പൂർണ്ണ ഉത്തരവാദി ആകുന്നതാണ് . 

കരാർ പ്രകാ ര മുള്ള ജോലിയുടെ നിർവ്വ ഹ ണ ത്തി ന്റെ ഏതെങ്കിലും ഘട്ട ത്തിൽ പ്രസ്തുത ജോലി ക്കായി 
കരാറുകാരൻ ഏർപ്പെടുത്തുന്ന തൊഴിലാളികൾക്കോ മറ്റ് ജോലിക്കാർക്കോ ഉണ്ടായേക്കാവുന്ന അപകടം , മരണം തുടങ്ങിയവയ്ക്കും 
കരാറുകാരന്റെയോ മറ്റുള്ളവരുടെയോ സാധന സാമഗ്രികൾക്കോ യന്ത്രങ്ങൾക്കോ വാഹനങ്ങൾക്കോ ഉണ്ടാകുന്ന നാശനഷ്ട 
ങ്ങൾക്കും വനം വകുപ്പോ കേരളാ ഗവൺമെന്റോ യാതൊരു വിധത്തിലും ഉത്തരവാദിയായിരിക്കുന്നതല്ലാത്തതും അത്തരം 
സംഭവങ്ങളുടെ ഉത്തരവാദിത്വം കരാറുകാരന് മാത്രം ആയിരിക്കുന്നതുമാണ് . അവിചാരിതമായ കാരണങ്ങളാലോ മോശമായ 
കാലാ വ സ്ഥ മൂലമോ ഉടമ്പടി കാലാവധിക്കുള്ളിൽ ഉൽപ്പന്ന ങ്ങൾ നീക്കം ചെയ്ത് കൊണ്ടു പോകാൻ കഴിയാതെ വന്നാൽ 
നിയമാനുസൃത തറവാടക ഉടമ്പടിക്കാരനിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും . 


22 . 


മരത്തിന് 0.4 കി . മീറ്റർ ( 2 ഫർലോംഗ് ) ചുറ്റളവിൽ സംഭവിക്കുന്ന എല്ലാവിധ അനധികൃത കുറ്റകൃത്യങ്ങൾക്കും 
ക രാ റു കാ രൻ ഉത്ത ര വാ ദി യാ കു ന്ന താ ണ് . അ ന ധി കൃതകുറ്റ ങ്ങൾ ( ശദ്ധ യിൽപ്പെട്ടാൽ വിവ രം ഫോറസ്റ്റ് 
ഉദ്യോഗസ്ഥരെ ഉടമ്പടിക്കാരൻ അറിയിക്കേണ്ടതാണ് . ഇതിൽ വീഴ്ച വരുത്തിയാൽ കരാർ റദ്ദാക്കപ്പെടാവുന്നതാണ് . 

23. കരാറുകാരന്റെ സെക്യൂരിറ്റി തുക കാലാവധിക്കുശേഷം ഗവൺമെന്റിലേക്ക് ബാദ്ധ്യതകൾ വല്ലതുമുണ്ടെങ്കിൽ ടി 
തുകയിൽ നിന്നും ഈടാക്കിയതിന് ശേഷം ബാക്കി തുക തിരിച്ച് നൽകുന്നതാണ് . 


24 . 


ഈ ദർഘാസ് / ലേലത്തിലെ വകുപ്പുകൾ പ്രകാരം ഗവൺമെന്റിലേക്ക് കിട്ടേണ്ടതായ ഏതൊരു തുകയും ഡിപ്പാർട്ടുമെന്റിൽ 
നിന്നും ആവശ്യപ്പെടുന്ന സമയത്ത് ദർഘാസുകാരൻ വേലക്കാരൻ അടയ്ക്കാൻ വീഴ്ച വരുത്തുന്നപക്ഷം പ്രസ്തുത തുക ഭൂനി 
കുതി കുടിശ്ശികയായി പരിഗണിച്ച് നിലവിലുള്ള നിയമപ്രകാരം ഈടാക്കുന്നതാണ് . ഡിവിഷണൽ ഫോറസ്റ്റാഫീസർക്ക് യുക്തമെന്ന് 
തോന്നുന്ന മറ്റ് മാർഗ്ഗങ്ങളിൽ കൂടിയും ഈ തുക ഈടാക്കുവാൻ നടപടികൾ സ്വീകരിക്കുന്നതാണ് . 

സെയിൽ കൂപ്പുകളെ സംബന്ധിച്ച എല്ലാ പൊതുനിബന്ധനകളും ഈ ദർഘാസ് / ലേലത്തിനും ബാധകമായിരിക്കും . 


പി . കെ . ജയകുമാർ ശർമ്മ IFS , 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി ) . 


കാര്യാലയം , റാന്നി . 


314 


